Kerala Gazette No. 51 dated 29th December 2020. 
PART I Section iii 





കേരള സര്‍ക്കാര്‍ 


നിയമ (നിയമനിര്‍മ്മാണം-ജി) വകുപ്പ്‌ 





വിജ്ഞാപനം 


2020 ഒക്ടോബര്‍ 5 
1196 കന്നി 19 


നമ്പര്‍ 13633/ലെഗ്‌. ജി2/2020/നിയമം. തിരുവനന്തപുരം, 
1942 ആശ്ചിനം 13. 


2020 ഒക്ടോബര്‍ 6-ാം തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓര്‍ഡിനന്‍സ്‌ പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാല്‍ 


പ്രസിദ്ധപ്പെടുത്തുന്നു. 
ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍പ്രകാരം, 


അരവിന്ദബാബു, പി. കെ.., 


നിയമ സ്വെക്രട്ടറി. 


G. 55/2020/DTP. 


19 


2 
2020-ലെ 272-ാം നമ്പര്‍ ഓര്‍ഡിനന്‍സ്‌ 
2020-ലെ സര്‍വ്വകലാശാല നിയമങ്ങള്‍ 
(ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തി ഒന്നാം സംവത്സരത്തില്‍ കേരള 
ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയത്‌. 


1974-ലെ കേരള സര്‍വ്വകലാശാല ആക്റ്റും 1975-ലെ കോഴിക്കോട 
സര്‍വ്വകലാശാല ആക്റ്റും 1985-ലെ മഹാത്മാഗാന്ധി 
സര്‍വ്വകലാശാല ആക്റ്റും 1996ലെ കണ്ണൂര്‍ 
സര്‍വ്വകലാശാല ആക്റ്റും വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓര്‍ഡിനന്‍സ്‌, 


പീഠിക.--1974-ലെ കേരള സര്‍വ്വകലാശാല ആക്റ്റും (1974-ലെ 17) 1978-ലെ 





കോഴിക്കോട്‌ സര്‍വ്വകലാശാല ആക്റ്റും (187-ലെ 5) 1985-ലെ മഹാത്മാഗാന്ധി 
സര്‍വ്വകലാശാല ആക്റ്റും (1988ട-ലെ 12) 1996-ലെ കണ്ണൂര്‍ സര്‍വ്വകലാശാല ആക്റ്റും 
(199-ലെ 22) ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങള്‍ക്കായി വീണ്ടും ഭേദഗതി 


ചെയ്യുന്നത്‌ യുക്തമായിരിക്കുകയാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താന്‍ സത്വര 
നടപടി എടുക്കേണ്ടത്‌ ആവശ്യമാകുന്ന സാഹചര്യങ്ങള്‍ നിലവിലുണ്ടെന്ന്‌ കേരള 


ഗവര്‍ണ്ണര്‍ക്ക്‌ ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോള്‍, അതിനാല്‍ ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213-ാം അനുച്ഛേദം (1)-90 
ഖണ്‍ഡ്രപകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ കേരള ഗവര്‍ണ്ണര്‍ താഴെ 


പറയുന്ന ഓര്‍ഡിനന്‍സ്‌ വിളംബരപ്പെടുത്തുന്നു;-- 


1. ചൂരൂക്കപ്പേരും (പാരംഭവും.-(1) ഈ ഓര്‍ഡിനന്‍സിന്‌ 2020-ലെ 





സര്‍വ്വകലാശാല നിയമങ്ങള്‍ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ എന്ന്‌ പേര്‍ പറയാം. 


(2) ഇത്‌ ഉടന്‍ പ്രാബല്യത്തില്‍ വരുന്നതാണ്‌. 


20 


3 


2. 1974-ലെ 17-ാം ആക്റ്റും 1975-ലെ 5-ാം ആക്റ്റും 1985-ലെ 12-ാ൦ ആക്റ്റും 





1996-ലെ 22-ാം ആക്റ്റും താല്‍ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്‌.--ഈ 





ഓര്‍ഡിനന്‍സ്‌ നിലവിലിരിക്കുന്ന കാലയളവില്‍ 1974-ലെ കേരള സര്‍വ്വകലാശാല 
ആക്റ്റിനും (1974-ലെ 17) 1975-ലെ കോഴിക്കോട്‌ സര്‍വ്വകലാശാല ആക്റ്റിനും 
(ഒ75-ലെ 8) 1985-ലെ മഹാത്മാഗാന്ധി സര്‍വ്വകലാശാല ആക്റ്റിനും (1985-ലെ 12) 
1996-ലെ കണ്ണൂര്‍ സര്‍വ്വകലാശാല ആക്റ്റിനും (1996-ലെ 22) 3 മുതല്‍ 6 വരെ 
വകുപ്പുകളില്‍ പരാമര്‍ശിച്ചിരിക്കുന്ന ഭേദഗതികള്‍ക്ക്‌ വിധേയമായി പ്രാബല്യമുണ്ടാ 


യിരിക്കൂന്നതാണ്‌. 


3. 1874ലെ 17ാം ആക്റ്റിനുള്ള ഭേദഗതി.--1974-ലെ കേരള സര്‍വ്വകലാശാല 





ആക്റ്റില്‍ (1824-ലെ 17), ടാം വകുപ്പ്‌ (2)-ാ൦ ഉപവകുപ്പിന്റെ ക്ലിപ്തനിബന്ധനയ്ക്ക്‌ശേഷം 


താഴെപ്പറയുന്ന ഉപവകുപ്പ്‌ ചേര്‍ക്കേണ്ടതാണ്‌, അതായത്‌. 


“(2എ). ഈ ആക്റ്റിലും അതിന്‍കീഴില്‍ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടുകളിലും 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സിന്‍ഡിക്കേറ്റിന്‌, ഈ ഓര്‍ഡിനന്‍സിന്റെ 
(്പാബലൃ തീയതി മുതല്‍ ഒരു മാസത്തിനകം അഫിലിയേറ്റ്‌ ചെയ്യപ്പെട്ട ഒരു 
കോളേജില്‍ 2020-21 അദ്ധൃയന വര്‍ഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലി 
യേഷനന്‍്‌ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും 


ചെയ്യാവുന്നതാണ്‌.” 


4. 197-ലെ ടാം ആക്റ്റിനുള്ള ഭേദഗതി. 1975-ലെ കോഴിക്കോട സര്‍വ്വകലാശാല 





ആക്റ്റില്‍ (1975-ലെ 8), 56-ാ൦ വകുപ്പ്‌ (2)-ാ൦ ഉപവകുപ്പിന്റെ ക്ലിപ്തനിബന്ധനയ്ക്ക്‌ 


ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്‌ ചേര്‍ക്കേണ്ടതാണ്‌, അതായത്‌. 


“(2എ). ഈ ആക്റ്റിലും അതിന്‍കീഴില്‍ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടുകളിലും 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സിന്‍ഡിക്കേറ്റിന്‌, ഈ ഓര്‍ഡിനന്‍സിന്റെ 
(പാാബലൃ തീയതി മുതല്‍ ഒരു മാസത്തിനകം, അഫിലിയേറ്റ്‌ ചെയ്യപ്പെട്ട ഒരു 
കോളേജില്‍ 2020-21 അദ്ധൃയന വര്‍ഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലി 
യേഷനന്‍്‌ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും 


ചെയ്യാവുന്നതാണ്‌.” 


5. 1985-ലെ 12-90 ആകറ്റിനുള്ള ഭേദഗതി.--1985-ലെ മഹാത്മാഗാന്ധി 





സര്‍വ്വകലാശാല ആക്റ്റില്‍ (1985-ലെ 12), 58-ാം വകുപ്പ്‌ (2)-ാം ഉപവകുപ്പിന്റെ രണ്ടാം 


ക്ലിപ്തനിബന്ധനയ്ക്ക്‌ ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്‌ ചേര്‍ക്കേണ്ടതാണ്‌, അതായത്‌: 


21 


4 


“(2എ) ഈ ആക്റ്റിലും അതിന്‍കീഴില്‍ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്ാറ്റ്യൂട്ടുകളിലും 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സിന്‍ഡിക്കേറ്റിന്‌, ഈ ഓര്‍ഡിനന്‍സിന്റെ 
(പാബലൃ തീയതി മുതല്‍ ഒരു മാസത്തിനകം, അഫിലിയേറ്റ്‌ ചെയ്യപ്പെട്ട ഒരു 
കോളേജില്‍ 2020-21 അദ്ധൃയന വര്‍ഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലി 
യേഷനന്‍്‌ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും 


ട്ര 


ചെയ്യാവുന്നതാണ്‌. 


6. 1996-ലെ 22-90 ആക്റ്റിനുള്ള ഭേദ ഗതി.--1996-ലെ കണ്ണൂര്‍ 





സര്‍വ്വകലാശാല ആക്റ്റില്‍ (1996ലെ 22), 6ാം വകുപ്പ്‌ (2)-ാം൦ ഉപവകുപ്പിന്റെ 


ക്ലിപ്തനിബന്ധനയ്ക്ക്‌ ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്‌ ചേര്‍ക്കേണ്ടതാണ്‌, അതായത്‌: 


“(2എ). ഈ ആക്റ്റിലും അതിന്‍കീഴില്‍ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്ാറ്റ്യൂട്ടുകളിലും 


ററ ൨ 


എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സിന്‍ഡിക്കേറ്റിന്‌; ഈ ഓര്‍ഡിനന്‍സിന്റെ 
(പാബലൃ തീയതി മുതല്‍ ഒരു മാസത്തിനകം, അഫിലിയേറ്റ്‌ ചെയ്യപ്പെട്ട ഒരു 
കോളേജില്‍ 2020-21 അദ്ധൃയന വര്‍ഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലി 
യേഷനന്‍്‌ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും 
ചെയ്യാവുന്നതാണ്‌.” 


ആരിഫ്‌ മുഹമ്മദ്ഖാന്‍, 


ഗവര്‍ണ്ണര്‍. 


(ശരിത്തര്‍ജ്ജമ) 


ഇന്ദുകല, പി., 


അഡീഷണല്‍ നിയമ സ്ഥെകട്ടറി. 


